Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


ം 


t 


ക 


ാർ . 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th July 2012 
2012 P $ se 24 


No . 


Vol . LVII | 
വാല്യം 57 ) 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Sravana 1934 
1934 ശ്രാവണം 2 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി1- 3304 / 2011. 


2012 ജൂൺ 20. 


അഗ്നിരക്ഷാ വകുപ്പ് വക റാന്നി നിലയത്തിലെ 
(1992 മോഡൽ) ഇൻഡസ്ട്രിയൽ വാട്ടർ ടെണ്ടർ കെ .എൽ. 
01- സി - 3821 എന്ന വാഹനം ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും 7 - 9 - 2012 പകൽ 11 മണിക്ക് റാന്നി അഗ്നിരക്ഷാ 
നില യത്തിൽ വച്ച് പരസ്യ മാ യി ലേലം ചെയ്ത് 
കൊടുക്കുന്നതാണ്. 


ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളുംക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടറുകൾ 5 - 9 - 2012 -ാം തീയതി വൈകുന്നേരം 
3 മണി വരെ നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. 
3 മണിക്കു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണ വശാലും സ്വീകരിക്കുന്നതല്ല. മുദ്ര പതിപ്പിച്ച 
ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ 
സേവന വകുപ്പ്, റാന്നി അഗ്നിരക്ഷാ നില യ ം വക 
ഇൻഡസ്ട്രിയൽ വാട്ടർ ടെണ്ടർ കെ . എൽ. 01 - സി - 3821 
വാഹനം വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന് എഴുതിയിരിക്കേ 
ണ്ട താണ്. ടെണ്ടറുകൾ ഡിവിഷണൽ ആ ഫീസർ, 
അഗ്നിരക്ഷാ സേവനം, കോട്ടയം - 686 001 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം നേരത്ത 
ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിൽ 
കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് 
കൂടുതൽ ആ തുക യ് ക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി 1, 0 0 0 
നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ 
ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1, 000 ക്രോസ് ചെയ്യാത്ത 
ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കോട്ടയം 
ബ്രാഞ്ചിൽ മാറത്തക്കവിധം ഡിവിഷണൽ ഓഫീസർ, ഫയർ 
ആന്റ് റെസ്ക് സർവ്വീസസ്, കോട്ടയം- 686 001 എന്ന 
വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. 
നിരതദ്രവ്യമില്ലാത്ത ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ 
സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടർ സ്വീകരിക്കുന്ന പക്ഷം പണം 
അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത് ഹാജരായിരിക്കേണ്ട 
താണ്. ടെണ്ടർ നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്ന 
താണ്. എന്നാൽ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ ടെണ്ടർ 
നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട 
തുകയുടെ 25 ശതമാനം അപ്പോൾത്തന്നെ അടയ്ക്കേണ്ട 
തു മാ ണ് . ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിച്ച് 
15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ള 
വിൽപ്പന നികുതിയും ഒടുക്കി സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം 
ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 

ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർ ഘാ സ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 


24th July 2012) 


FIRE FORCE DEPARTMENT 


പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് എന്ന വിലാസത്തിൽ ടെൻഡറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി -- അവർ ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ 
കിട്ടുന്ന തുകയ് ക്ക് മുൻ ലേലക്കാര ന് അവകാശം നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും കൂടുതൽ തുക ലേലം 
ഇല്ലാത്തതുമാകുന്നു . 

വിളിക്കുന്ന/ ടെൻഡർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം 
ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 

താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം കൊള്ളുന്ന ആൾ 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. ലേല ത്തു കയുടെ 25 ശതമാനം അപ്പോൾത്തന്നെ 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ | ടെണ്ടർ നൽകുവാൻ അടയ്ക്കേണ്ടതുമാണ്. തുകയും മൊത്തം തുകയ്ക്കുള്ള 
ആഗ്രഹിക്കുന്നവർക്ക് റാന്നി അഗ്നിരക്ഷാ നിലയത്തിൽ വച്ച് വിൽപ്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് 
സ്റ്റേഷൻ ആഫീസറുടെ അനുമതിയോടെ പ്രവ്യത്തി 

| ലഭിച്ച് 15 ദിവസത്തിനകം അട യ് ക്കേ ണ്ട താണ്. 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം ടെൻഡർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
പരിശോധിക്കാവുന്നതാണ്. 

നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 

എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെണ്ടർ - തന്നെ ലേല നടപടികൾ റദ്ദാക്കുന്നതിനും ടെൻഡറുകൾ 
അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചിരിക്കുന്ന 

- അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് 
ഓഫീസർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

അധികാരം ഉണ്ടായിരിക്കും. 

നിരതദ്രവ്യമില്ലാത്ത ടെൻഡറുകൾ സ്വീകരിക്കുന്നതല്ല . 
ഡിവിഷണൽ ആഫീസറുടെ കാര്യാലയം, 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ടെണ്ടർ നൽകു വാൻ 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, ( ഒപ്പ് ) 

ആഗ്രഹിക്കുന്നവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണി 
കോട്ടയം- 686 001. ഡിവിഷണൽ ആഫീസർ. 

മുതൽ 5 മണിവരെയുള്ള സമയത്ത് ആലുവ അഗ്നിരക്ഷാ 
നിലയത്തിൽ വച്ച് സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ 

മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കാവുന്നതാണ്. 
ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി2 - 5309 / 2005. 


2012 ജൂൺ22. 


ഡിവിഷണൽ ആഫീസറുടെ കാര്യാലയം, 
അഗ്നിരക്ഷാ സേവനം, 

- ( ഒപ്പ്) 
എറണാകുളം. 

ഡിവിഷണൽ ആഫീസർ. 


അഗ്നിരക്ഷാ സേവന വകുപ്പ് വക ആലുവ അഗ്നിരക്ഷാ 
നിലയത്തിലെ വാട്ടർ ടെണ്ടർ KEV 712 (1982 Model TATA 
ഡീസൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 2012 
ഒക് ടോ ബർ മാസം 9 -ാം തീയതി 11 മണിക്ക് ആലുവ 
അഗ്നിരക്ഷാ നിലയത്തിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ സി - 9710 / 2011. 


2012 ജൂൺ29. 


- ലേലത്തോടൊപ്പം മുദ്ര പതിപ്പിച്ച് ടെൻ ഡറുകളും 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെൻഡറുകൾ 2012 ഒക്ടോബർ മാസം 
8 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ നേരിട്ടോ തപാൽ 
മുഖേനയോ സ്വീകരിക്കുന്നതാണ്. 3 മണിക്കു ശേഷം 
ലഭിക്കുന്ന ടെൻ ഡറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന 
കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ സേവന വകുപ്പ് വക , വാട്ടർ 
ടെണ്ടർ KEV 712 വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന് 
ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം 
നേരത്തെ ലഭിച്ച ടെൻഡറുകൾ തുറക്കുന്നതും ലേലത്തിൽ 
കേട്ട തുകയോ ടെൻഡറിൽ കൊടുത്ത തുകയോ ഏതാണ് 
കൂടുതൽ ആ തുക യ് ക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെൻഡർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


- കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പിന് 
ഉപയോഗയോഗ്യമല്ലാത്തതും കണ്ണൂർ, തളിപ്പറമ്പ്, കോഴിക്കോട് 
( ബീച്ച്) ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷനുകളിൽ യഥാക്രമം 
സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ കാണിക്കുന്ന വാഹനങ്ങൾ 
ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും ആയതിന്റെ നേരെ 
കാണിച്ചിരിക്കുന്ന തീയതിയിൽ കണ്ണൂർ, തളിപ്പറമ്പ്, കോഴിക്കോട് 
( ബീച്ച്) നിലയങ്ങളിൽവച്ച് ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തു 
ന്നതാണ്. 

വാഹനത്തിന്റെ തരം, രജി. നമ്പർ, നിരത 
നമ്പർ - മോഡൽ, സൂക്ഷിച്ചിരിക്കുന്ന 

ദ്രവ്യം 
സ്ഥലം 
- ( 2 ) 

( 3 ) 


കമ 


വാട്ടർ ലോറി, കെ . ഇ . വി .9013 , 1984, ഫയർ 
ആന്റ്റെസ്ക് സ്റ്റേഷൻ, കണ്ണൂർ 


2 ,000 


| 2 


2 ,000 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് മുമ്പായി 1,000 നിരതദ്രവ്യം 
അ ട യ് ക്കേണ്ടതാണ്. ടെൻ ഡറിൽ പങ്കെടുക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000- ന്റെ ക്രോസ് 
ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് “ ഡിവിഷണൽ ആഫീസർ, 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് സെൻട്രൽ ഡിവിഷണൽ 


വാട്ടർ ടെണ്ടർ കെ . ഇ . വി 713, 1982, ഫയർ 
ആന്റ് റെസ്ക് സ്റ്റേഷൻ, കണ്ണൂർ 


| 2, 000 


വാട്ടർ ടെണ്ടർ കെ . ബി . ടി. 4115,1984, ഫയർ 
ആന്റ് റെസ്ക് സ്റ്റേഷൻ, തളിപ്പറമ്പ് 


24th July 2012] 


FIRE FORCE DEPARTMENT 


- ( 1) 


-- 

( 2) 

( 2 ) 
ആംബുലൻസ്, കെ . ബി . വി. 3945,1987, 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ, തളിപ്പറമ്പ് 


( 3 ) 
2 ,000 


- 4 


2,000 


വാട്ടർ ടെണ്ടർ കെ . സി . ടി . 5280, 1988 , ഫയർ 
ആന്റ് റെസ്ക് സ്റ്റേഷൻ, കോഴിക്കോട് ( ബീച്ച്) 


ലേലത്തീയതിയും സമയവും - ക്രമനമ്പർ 1- ന് 4 - 9- 2012 
ചൊവ്വാഴ്ച 10 മണി, ക്രമനമ്പർ 2 - ന് 4 - 9 - 2012 ചൊവ്വാഴ്ച 3.30 
മണി, ക്രമനമ്പർ 3 - ന് 5- 9 - 2012 ബുധനാഴ്ച 10 മണി, ക്രമനമ്പർ 
4- ന് 5- 9 -2012 ബുധനാഴ്ച 3. 30 മണി, ക്രമനമ്പർ 5 - ന് 7 - 9- 2012 
വെള്ളിയാഴ്ച 10 മണി. 


- ലേലസ്ഥലം ക്രമനമ്പർ 1- നും 2 - നും ഫയർ ആന്റ്റെസ്ക 
സ്റ്റേഷൻ, കണ്ണൂർ, ക്രമനമ്പർ 3 - നും 4 - നും ഫയർ ആന്റ്റെസ്ക 
സ്റ്റേഷൻ, തളിപ്പറമ്പ്, ക്രമനമ്പർ 5 - ന് ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, കോഴിക്കോട് ( ബീച്ച്). 


- ലേല നിബന്ധനകൾ 


1. പരസ്യമായ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 
വർ മേൽ കാണിച്ച തീയതികളിൽ ലേല സ്ഥലത്ത് 
ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് 

നിരതദ്രവ്യം അടച്ച് ടോക്കൺവാങ്ങേണ്ടതാണ്. 
2. മേൽ കാണിച്ച വാഹനങ്ങൾ ടെണ്ടർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കു ന്ന വരുടെ സീൽ ചെയ്ത ടെണ്ട റു കൾ 
“ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക 
സർവ്വീ സസ്, മീഞ്ച ന്ത , കോഴി ക്കോ ട് - 18 എന്ന 
മേൽ വിലാസത്തിൽ ടി വാഹനങ്ങൾക്ക് നിശ്ചയിച്ച 
ലേലതീയതിയുടെരണ്ട് പ്രവർത്തിദിവസംമുമ്പ്ഉച്ചയ്ക്ക് 
3 മണിക്കകം ടി ഓഫീസിൽ ഓരോ വാഹനത്തിന്റേയും 
(പ്രത്യേകമായി സീൽചെയ്തു കവറിൽ ലഭിച്ചിരിക്കേ 
ണ്ടതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോ 
ടൊപ്പം നിർദ്ദിഷ്ട തുകയ്ക്കുള്ളനിരതദ്രവ്യം (രണ്ടായിരം 
രൂപ മാത്രം) “ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ്, കോഴിക്കോട്-18 എന്ന പേരിൽ 
വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ്( ക്രോസ്സ്ചെയ്യാത്തത്) അടക്കം 
ചെയ്യേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത 
ടെണ്ടറുകൾ യാതൊരു കാരണ വശാലും പരിഗണി 
ക്കുന്നതല്ല . ടെണ്ടറുകൾ അടങ്ങിയ കവറിന്മുകളിൽ എത് 
വാഹനത്തിന് വേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് 
( വാഹനത്തിന്റെ നമ്പർ) പ്രസ്തുത വാഹനം ലേലം 
കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്നും ടെണ്ടർ സമർപ്പിക്കുന്ന 
ആളുടെ പേരും വ്യക്തമായി കവറിനുമുകളിൽ എഴുതിയി 
രിക്കണം. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ട 
റുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ട 
റുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കു 
ന്നപക്ഷംപണം അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത് 
ലേല സ്ഥലത്ത് ഹാജരായിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 
നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 


3. പരസ്യമായ ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
കൂടുതൽ തുക വിളിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിയിരി 
ക്കുന്നത്, ആ തുക വിളിച്ച് / രേഖപ്പെടുത്തിയ വ്യക്തിക്ക്, 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് കമാണ്ടന്റ് ജനറൽ 
അവർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി, ലേലം 
താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി 
ലേലം/ ടെണ്ടർ കൊണ്ട്തുകയുടെപകുതി ( നിരതദ്രവ്യം 
ഉൾപ്പെ ടെ ) അ പ്പോൾതന്നെ ലേല സ്ഥലത്തു വച്ച് 
ഒടുക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് കമാണ്ടന്റ് ജനറൽ 
അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത വ്യക്തിയെ 
അറിയിക്കുന്നതും പ്രസ്തുത വ്യക്തി 15 ദിവസത്തിനകം 
ലേല ത്തു ക യുടെ ബാക്കിയും മു ഴു വൻ ലേ 
തു കയ് ക്കു മുള്ള നിയ മാ നു സൃത വിൽപ്പന ( വാറ്റ്) 
നികുതിയും ഒടുക്കി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വ 
ത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത 
ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് 
സംഭവിക്കുന്നയാതൊരു കഷ്ടനഷ്ടങ്ങൾക്കുംഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ്വകുപ്പോസർക്കാരോഉത്തരവാദി 
യായിരിക്കുന്നതല്ല. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന 
ആളിന്റെ ഒഴികെയുള്ളവരുടെ നിര തദവ്യം ലേലം 

കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 
4. ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം / ടെണ്ടർ 

സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ 
ലംഘിക്കു ക യാ ണെ ങ്കിൽ ടിയാൻ ഒടു ക്കിയ തുക 
സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും വാഹനംപുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽഎന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയത്മുൻ ലേലക്കാരനിൽനിന്നും 
റവന്യൂ റിക്കവറി ചട്ടങ്ങൾ പ്രകാരം ഈടാക്കുന്നതാണ്. 
എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാ 
ണെങ്കിൽ അതിൽ യാതൊരു അവകാശവും ആദ്യ 

ലേലക്കാരന്ഉണ്ടായിരിക്കുന്നതുമല്ല . 
5. ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്നവരും 

മേൽപ്പറഞ്ഞ നിബന്ധനകൾഅതേപടി പാലിക്കേണ്ടതാണ്. 
താല്പര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനങ്ങൾ കണ്ണൂർ, 
തളിപ്പറമ്പ്, കോഴിക്കോട്( ബീച്ച്) ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ 
പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് നേരിട്ട് 
പരിശോധിക്കാവുന്നതാണ്. 


6. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും 
ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ് 
വച്ചിരിക്കുന്ന ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. 


ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, 
ഡിവിഷണൽ ആഫീസ്, 

( ഒപ്പ്) 
മീഞ്ചന്ത, കോഴിക്കോട്. 

ഡിവിഷണൽആഫീസർ. 


